Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


L 


GOVERNM 


കേര 


- 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


Vol. LVI 
വാല്യം 56 


6th December 2011 

2011 ഡിസംബർ 6 
15th Agrahayana1933 
1933 അഗ്രഹായനം 15 


No. 

) 48 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ ആർ. ഇ .(2 ) 104 / 2011 . 


2011 നവംബർ 15. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി വെള്ളായണി ആർ. റ്റി . റ്റി . 
സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഒരു കമ്പ്യൂട്ടറും 
അനുബന്ധ സാധനസാമഗ്രികളും വിതരണം ചെയ്യുന്നതിന് 
അംഗീകൃത ഏജൻസികളിൽ/ ഡീലർമാരിൽ നിന്നും മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . കവറിന്റെ പുറത്ത് സാധനസാമഗ്രി 
കളുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 9- 12- 2011 
വൈകുന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3. 30 - ന് ഹാജരുള്ള ഏജൻസികളു ടേയോ 
ഡീലർമാരുടേയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണ വശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണം തിരുവനന്തപുരം 
വെള്ളായണിയിലുള്ള ആർ. റ്റി . റ്റി . സെന്റർ ടെക്നിക്കൽ 


അസിസ്റ്റന്റിന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
ദിവസം പകൽ ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേ 
ണ്ടതും - 300 + വിൽപ്പന നികുതി ഈ ഓഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് - 150 + വിൽപന നികുതി അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതികളുടെ വില യാതൊരു കാരണവശാലും 
മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക കൈമാററം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. രേഖപ്പെടുത്തുന്ന തുകയുടെ ഒരു 
ശതമാനത്തിൽ കുറയാത്ത തുക ടെക്നിക്കൽ അസിസ്റ്റന്റ് 
വെള്ളായണിയുടെ പേരിൽ അടച്ച് ബാങ്ക് ഡാഫ് റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തുകയുടെ നിര ത ദ വ്യ മി ല്ലാ ത്തതും താമസിച്ച് 
ലഭിക്കു ന്ന തു മായ ദർഘാസുകൾ നിര സിക്കു ന്ന താ ണ്. 
ദർഘാസിനോ ടൊപ്പം നിശ്ചിത ഫോറത്തിൽ അ ൻ പതു 
രൂപയുടെ മുദ്രപത ത്തിൽ പിലി മി നറി എഗ്രിമെന്റ് 
സമർപ്പിക്കേണ്ടതാണ്. സ്റ്റോർ പർച്ചേസ് നിയമം അനുസരിച്ചുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ആർ. റ്റി . റ്റി . സെന്റർ, 
വെള്ളായണി. 


- ( ഒപ്പ്) 
ടെക്നിക്കൽ അസിസ്റ്റന്റ്. 


SHORT TENDER NOTICES 


execution of the supply of items within 7 days after 
receiving the supply order from this office . The 
undersigned reserves the right to reject any tender without 
assigning any reason . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന കാർഷിക 
യന്ത്രങ്ങൾ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് 
ഓഫീസു ക ളി ലേക്ക് വിതരണം ചെയ്യു ന്ന തി ന് നിശ്ചിത 
യോഗ്യതയുള്ള മെഷിനറി നിർമ്മാതാക്കളിൽ/ അംഗീകൃത 
ഡീലർമാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


(1 ) 
No. EE(2 )-462/2011. 

9th November 2011 . 
Sealed competitive tenders are invited on behalf of 
the Governor of Kerala for the supply of the following 
machinery from the manufacturers or through dealers duly 
authorized by the manufacturer to the Executive Engineer 
(Agri.), Southern Region , Alappuzha . 

Description of Machinery 
No. 

with Quantity 
Power Paddy Thresher (5 -8 HP ) (Suitable for 
Kuttanad region ) — 6 Nos . 
Special Cultivator-(various models) 5 - 11 Nos . 
of tines — 3 Nos. 
Workshop Tools — 3 Set 
Power Reeper — 6 Nos. 
Supply of 5.48 Speed Boat 6 pax 40HP 
OBM 4 stroke 
Length : 5 .48m , Breadth : 1. 72m , Depth : 0 .75m , 
Draft : 0 . 25m with accessories — 1 No. 


| Sl. 


ക്രമ 
നമ്പർ 


സാധനസാമഗ്രികളുടെ 
പേരും എണ്ണവും 


- 2 


പവ്വർ പാഡി ഷർ ( 5 - 8 എച്ച്. പി .) (കുട്ടനാട് 

മേഖലയ്ക്ക് അനുയോജ്യം ) - 6 എണ്ണം 
സ്പെഷ്യൽ കൾട്ടിവേറ്റർ ( വിവിധ മോഡലുകൾ) 
- 5 - 11 എണ്ണം ടെൻസ് - 3 എണ്ണം 
വർക്ക്ഷോപ്പ് ടൂൾസ് 3 സൈറ്റ് 
പവ്വർ റീപ്പർ - 6 എണ്ണം 
5.48 സ്പീഡ് ബോട്ട് (6 പാക്സ് 40 എച്ച്. പി.) 
- ഒ. ബി . എം . 4 സ്ട്രോക്ക് - 1 എണ്ണം 


E . M . D . — 1 % of quoted amount. 

Cost of tender form — 1,200 + 4 % VAT for Sl. No. 1 , 
S 1 ,500 + 4 % VAT for Sl . Nos. 2 and 5 , S 600 + 4 % VAT 
for Sl. No . 3 and - 850 + 4 % VAT for Sl. No . 4 . 

The tenders should be superscribed “ Kuttanad 
Package - Supply of Agricultural machineries” and should be 
addressed to the Executive Engineer (Agri.), Southern 
Region , Alappuzha . Late tenders will not be accepted . The 
tenders will be opened at 12 noon on 16 - 12 - 2011 in the 
presence of the tenderers or their representatives who may 
present at that time. 

The tenders should quote the rate of single unit of 
the item , freight charges and the taxes applicable for the 
purchase by Government Departments separately . EMD 
must be submitted in the form of DD drawn in favour of 
Executive Engineer (Agri.), Southern Region , Alappuzha - 3 . 
The tenders must be submitted along with a preliminary 
agreement in a stamp paper worth - 100 . 


നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. - 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 1,200 
+ 4 % വി . നി ., കമനമ്പർ 2 - നും 5 - നും - 1,500 + 4 % 
വി . നി ., ക്രമനമ്പർ 3 - ന് - 600 + 4 % വി . നി ., കമനമ്പർ 
4 - ന് - 850 + 4 % വി . നി . 

ക വറിന്റെ പുറത്ത് കുട്ട നാട് പാക്കേജ് കാർ ഷിക 
ഉപകരണങ്ങളുടെ വിതരണം എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. 
ദർ ഘാ സു കൾ 15 - 12 - 2011 ഓ ഫീസ് സമ യം വരെ ഈ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും 16- 12 -2011 -ാം തീയതി ഉച്ചയ്ക്ക് 
12 മണിക്ക് ഹാജരുള്ള നിർ മ്മാ താ ക്ക ൾ അംഗീകൃത 
ഡീലർമാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജൻ മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു മാണ്. 
പത്ദിവസം ഏതെങ്കിലും കാര ണ വശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 

- ദർഘാസ് പ്രമാണം സ്പെസിഫിക്കേഷൻ ഉൾപ്പെടെ 
ആല പ്പുഴ കൃഷി എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ 
കാര്യാലയത്തിൽ നിന്നും 1- 12- 2011 മുതൽ 15 -12 - 2011 വരെ 
ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആ വ ശ്യ പ്പെട്ടു കൊ ണ്ടുള്ള അപേക്ഷ സമർപ്പി ക്കേ ണ്ടതും 
നിശ്ചിത തുക വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതിക കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
ആലപ്പുഴ എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് 
| ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. നിശ്ചിത തുകയുടെ നിരതദ്രവ്യമില്ലാത്തതും താമസിച്ച് 
ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


Intending tenderers may give an application to the 
Executive Engineer (Agri.), Southern Region , Alappuzha 
along with the request for tender form in which tender 
should be submitted . Application for the tender form 
should be accompanied by a remittance of cost of tender 
forms as stated above and which is the price fixed form 
the form /set of forms and which is not refundable under 
any circumstances . The tender forms are not transferable . 
Sale of tender forms will be from 1 - 12 -2011 to 15 - 12 - 2011 at 
office working hours . Last date of receipt of tender will be 
at 5 p . m . on 15 - 12 - 2011 . Cheques/ postage stamps etc . will not 
be accepted towards the cost of forms nor will the forms 
be sent by VPP. Duplicate tender forms if required will be 
issued by a cash remittance of additional cost per copy. 
The successful tenderers will have to sign an agreement in 
a stamp paper worth - 100 regarding the successful 


ദർഘാസിനോടൊപ്പം നിശ്ചിത ഫോറത്തിൽ - 100 - ന്റെ 

കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃഷി 
മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന കാർഷിക 
ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ഈ ഓഫീസിൽ യന്ത്രങ്ങൾ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി 
നിന്നും വിതരണ ഉത്ത ര വ് കൈപ്പറ്റി 7 ദിവസത്തിനകം 

ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് 
- 100 - ന്റെ മുദ്രപത്രത്തിൽ ആ വ ശ്യ മായ എഗ്രിമെന്റ് 

ഓഫീസു ക ളി ലേക്ക് വിതരണം ചെയ്യു ന്ന തി ന് നിശ്ചിത 
സമർപ്പിക്കേണ്ടതാണ്. സാധനങ്ങൾ വിതരണം ചെയ്യുന്ന 

യോഗ്യതയുള്ള മെഷിനറി നിർമ്മാതാക്കളിൽ/ അംഗീകൃത 
തി നുള്ള ദർ ഘാ സിനെ സംബ ന്ധി ക്കുന്ന എല്ലാ 

ഡീലർമാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. യാതൊരു 

മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കാരണവും കൂടാതെ ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരസിക്കുന്നതിനുമുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 

കാർഷിക യന്ത്രത്തിന്റെ പേരുവിവരം മിനി ട്രാക്ടർ 15 - 18 
അധികാരിയിൽ നിക്ഷിപ്തമാണ്. 

എച്ച്. പി . അനുബന്ധ ഉപകരണങ്ങൾ- 4 എണ്ണം. 
( 2 ) 

നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. 
No . EE ( 2 )- 742/ 2011. 

9th November 2011 . 

- ദർഘാസ് ഫോറത്തിന്റെ വില - 2 ,200 + 4 % വി . നി . 
Sealed competitive tenders are invited on behalf of 

ക വ റിന്റെ പുറത്ത് ഭക്ഷ്യ സുരക്ഷ - കാർഷിക 
Governor of Kerala for the supply of Mini Tractor 15 - 18 

ഉപകരണങ്ങളുടെ വിതരണം എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. 
HP with accessories — 4 Nos . from the manufacturers or 

ദർഘാ സു കൾ 15 - 12 - 2011 ഓ ഫീസ് സമ യം വരെ ഈ 
through dealers duly authorized by the manufacturer to 

ഓഫീസിൽ സ്വീകരിക്കുന്നതും, 16 - 12 - 2011 -ാം തീയതി ഉച്ചയ്ക്ക് 
Executive Engineer (Agri.), Southern Region , Alappuzha . 

2 മണിക്ക് ഹാജരുള്ള നിർമ്മാ താ ക്ക ൾ / അംഗീക ത 
E . M . D . — 1 % of quoted amount. 

ഡീലർമാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 

ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
Cost of tender form — * 2,200 + 4 % VAT. 

പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണ വശാൽ അവധി 
The tenders should be superscribed Food Security ദിവസമായാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ 
Agricultural machineries and should be addressed to the വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
Executive Engineer (Agri.), Southern Region , Alappuzha . തുറക്കുന്നതുമാണ്. 
Late tender will not be accepted . The tenders will be 
opened at 2 p .m . on 16 - 12 - 2011 in the presence of the 

- ദർഘാസ് പ്രമാണം പെസിഫിക്കേഷൻ ഉൾപ്പെടെ 
tenderers or their representatives who may present at that 

ആല പ്പുഴ കൃഷി എക് സിക്യൂട്ടീവ് എഞ്ചി നീ യറുടെ 
time. 

കാര്യാലയത്തിൽ നിന്നും 1- 12 - 2011 മുതൽ 15 - 12 - 2011 വരെ 

ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
The tenders should quote the rate of single unit of 

ആവ ശ്യ പ്പെട്ടു കൊ ണ്ടുള്ള അപേക്ഷ സമർപ്പി ക്കേ ണ്ടതും 
the item , freight charges and the taxes applicable for the 

നിശ്ചിത തുക വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിൽ 
purchase by Government Departments separately . EMD 
must be submitted in the form of DD drawn in favour of 

അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
Executive Engineer (Agri.), Southern Region , Alappuzha- 3. 

അധിക പകർപ്പിന് വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില 
The tenders must be submitted along with a preliminary 

അടക്കേണ്ടതാണ്. ദർഘാസ് പ്രതിക കൈമാറ്റം ചെയ്യാൻ 
agreement in a stamp paper worth - 100 . 

പാടില്ലാത്തതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 

ആലപ്പുഴ എന്ന പേരി ല ടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് 
Intending tenderers may give an application to the 

ഡാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
Executive Engineer (Agri.), Southern Region , Alappuzha 

താണ്. നിശ്ചിത തുകയുടെ നിരതദ്രവ്യമില്ലാത്തതും താമസിച്ച് 
along with the request for tender form in which tender 

ലഭി ക്കു ന്ന തു മായ ദർഘാസുകൾ നിര സിക്കു ന്ന താ ണ് . 
should be submitted . Application for the tender form 
should be accompanied by a remittance of cost of tender 

ദർ ഘാ സി നോ ടൊപ്പം നിശ്ചിത ഫോറത്തിൽ - 100 - ന്റെ 
forms as stated above and which is the price fixed for the 

മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 
form /set of forms and which is not refundable under any 

ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ഈ ഓഫീസിൽ 
circumstances . The tender forms are not transferable. Sale 

നിന്നും വിത രണ ഉത്ത ര വ് കൈപ്പറ്റി 7 ദിവസത്തിനകം 
of tender forms will be from 1 - 12 - 2011 to 15 - 12 - 2011 at - 100- ന്റെ മുദ്രപത്രത്തിൽ ആവശ്യമായ എഗ്രിമെന്റ് സമർപ്പിക്കേ 
office working hours. Last date of receipt of tender will be ണ്ടതാണ്. സാധ ന ങ്ങൾ വിതരണം ചെയ്യു ന്ന തിനുള്ള 
at 5 p.m . on 15 - 12 -2011. Cheques, Postage Stamps etc. will ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
not be accepted towards the cost of forms nor will the - ദർഘാസിനും ബാധകമാണ്. യാതൊരു കാരണവും കൂടാതെ 
forms be sent by VPP . Duplicate tender forms if required - ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
will be issued by a cash remittance of additional cost അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമാണ്. 
per copy . The successful tenderers will have to sign an 
agreement in a stamp paper worth - 100 regarding the Office of the Executive 
successful execution of the supply of items within 7 days Engineer (Agri .), 
after receiving the supply order from this office . The Southern Region , 

( Sd.) 
undersigned reserves the right to reject any tender without Sanathanapuram P . O ., 

Executive Engineer 
assigning any reason . 

Kalarkod , Alappuzha. 

( Agri.). 


ദർഘാസ് പരസ്യം 


SHORT TENDER NOTICE 


നമ്പർ എസ്.എഫ്. പി . -40 / 2011. 


2011 ഒക്ടോബർ 30 . 


No , SBCL 6/ 2011 (b ). 


11th November 2011. 


പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാമിലേക്ക് 2011 -2012 വർഷ 
ത്തേക്ക് ആവശ്യമായ ഏകദേശം - 1,20,000 വിലമതിപ്പുള്ള 
60 മെട്രിക് ടൺ ഉണക്കിയ ചാണകപ്പൊടി വിതരണം ചെയ്യുവാൻ 
തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ടെണ്ടറുകൾ താഴെ കാണിച്ച് 
നിബന്ധനകൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 


Sealed tenders are invited separately for each item by 
the undersigned for the supply of following items packing 
materials , machinery for the production of biocontrol 
agents in the State Biocontrol Laboratory, Mannuthy . 


Item No. I - Packing materials 


നിബന്ധനകൾ 


Items 


SL. 
No . 


Approximate 

Quantity 
- ( Nos. ) 


1. ടെണ്ടർ ഫോറം - 400 ( നികുതി പുറ മേ ) ഫാം 
ഓഫീസിൽ നിന്നും 15 - 12 - 2011- ന് 12 മണിവരെ ലഭിക്കു 
ന്നതാണ്. 


1 


12000 


2. പൂരിപ്പിച്ച ടെണ്ടറുകൾ - 1,000 ( ആ യി രം ) നിരത 

ദ്രവ്യത്തോടൊപ്പം സീനിയർ കൃഷി ഓഫീസർ, സ്റ്റേറ്റ് 
സീഡ് ഫാം , പുതുപ്പാടി എന്ന വിലാസത്തിൽ 15-12- 2011 
പകൽ 2 മണിക്കു മുൻപായി ലഭിച്ചിരിക്കണം. 


Printed paper Cartons 

5 ply printed corrugated carton boxes 
with single colour printing of size 
41.5 x 37 .5 x 17 .5 cm . with minimum 
760 gsm for packing 20 packets of 
(1 Kg. each ). 1st and 5th ply plain 
200 gsm each 2nd and 4th ply fluted 
120 gsm each and 3rd ply plain 120 gsm . 
Bursting strength - 10 Kg/cm² (minimum ). 
Should be properly dried and pasted 
without any knife scratches. Sample of 
size 10cm x 10cm should be given along 

with tender. 
Plastic bottles 250 ml 


3 . 


- ടെണ്ടറിൽ ഉണക്കിയ ചാണകപ്പൊടിയുടെ വില ഒരു 
ടണ്ണിന് എത്രയെന്ന് അക്ക ത്തിലും അക്ഷര ത്തിലും 
എഴുതിയിരിക്കണം. 


2 


40000 


ടെണ്ടറുകൾ 15 - 12-2011- ന് 3 മണിക്ക് തുറന്ന് പരിശോധി 
ക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
ടെണ്ടർ തൃപ്തികരമെന്നു കണ്ടാൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. 


- ടെണ്ടർ എടുക്കുന്ന ആൾ - 100- ന്റെ മുദ്ര പത്രത്തിൽ 
ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് തരേണ്ടതാണ്. 


Plastic bottles (HDPE) 250 ml with screw 
cap made from virgin plastic , minimum 
weight 30 - 35 g / bottle . Bottle height 
13 - 15 cm , diameter 5 -6 cm , mouth diameter 
2 - 3 cm , neck length 1.5 -2 .5 cm , white non 
transparent bottles and green outer screw 
caps and inner cap . To be supplied in 
uniform packet size of 200 -250 bottles 
per sealed packet. 


6. ടെണ്ടർ മാറ്റി വെയ്ക്കാനോ റദ്ദാക്കാനോ ഉള്ള പൂർണ്ണ 
അധികാരം സീനിയർ കൃഷി ഓഫീസറിൽ നിക്ഷിപ്ത 
മാണ്. 


7. ടെണ്ടർ സ്ഥിരപ്പെടുത്തി അറിയിപ്പ് കിട്ടിയാൽ ആഫീ 
സിൽ നിന്നും അറിയിക്കുന്ന മുറക്ക് സാധനം എത്തി 
ക്കേണ്ടതാണ്. 


E . M . D . — 1 % of each quoted item . 
Cost of tender form - - 1,500 + 4 % VAT. 
Additional copy - - 800 + 4 % VAT. 
Item No. II — Machinery 


8. ടെണ്ടർ പ്രകാരം അംഗീകരിക്കുന്ന നിരക്കിന് 31- 3 - 2012 

വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 


SL. 


Items 


No. 


Approximate 

Quantity 


(Nos.) 


(1) 


(2 ) 


9. മറ്റ് സർക്കാർ ടെണ്ടർ നിബന്ധനകൾ ഇതിനും ബാധക 
മാ ണ് . ടെണ്ടർ ദിവസം പൊതു അവധിയായാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ സമയത്തും 
വ്യവസ്ഥയിലും ടെണ്ടർ നടത്തുന്നതാണ്. 


- (3) 


1 


10. കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് ഫാം ഓഫീ സു മാ യി 

ബന്ധപ്പെടുക. 


Automatic bottle labeling machine with 
conveyor 

Automatic round bottle wet glue 
labeling machine, SS 304 finish , 
minimum output 100 bottles per 
minute with variable speed controller, 
bottle counter, vacuum operated label 
pickup , safety system for stopping 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പുതുപ്പാടി. 


( ഒപ്പ്) 
സീനിയർ കൃഷി ഓഫീസർ. 


(1) 


3. Intending tenderers may on application to the 

undersigned obtain tender forms upto 1 p . m . on 
16 - 12 - 2011 on cash payment or M . O . remittance . 
Cost of tender form is not refundable . Tender 
forms are not transferable . 


machine and glue and label saving 

systems, suitable for high tension 
power supply with suitable turn table 
and conveyor; total length of the 
machine not more than 8 ft. and 
breadth not more than 4 ft. Label size 
150 -250 mm , length and width -50 - 150 mm , 
diameter of bottle -50 - 100 mm . 

Machine should be suitable for 
working under HT power supply , 
should have minimum 1 year 
replacement warrenty. 

Comprehensive AMC ( spares 
and labour ) amount for next 5 years 
should be shown separately in the 
tender. 


The tender number and item No . should be 
quoted on the request for the tender form . Each 
tender should be accompanied by a Demand 
Draft drawn in favour of Deputy Director of 
Agriculture , State Bio Control Laboratory , 
Mannuthy payable at Thrissur towards the 
E . M . D . mentioned against each item and a 
preliminary bond executed on Kerala State Stamp 

Paper worth - 100 . 
5 . The tender rate should be quoted for a single 

unit and should be inclusive of all taxes , delivery 
and installation charges . 


1 


2 Dry ink coding machine 

Dry ink coding machine for labeling 
polythene covers , printed paper lables 
etc . — average speed 100 - 200 pieces/ 
minute, with preset counter, print 
area approximately 5 lines ( 10 -15 
characters per line). Object size 50 mm 
to 500 mm length and breadth 15 mm 
to 200 mm Machine should be suitable 
for working under HT power supply, 
should have minimum 1 year 
replacement warrenty. 

Comprehensive AMC (spares 
and labour) amount for next 5 years 
should be shown separately in the 
tender. 


The quantiy of materials shown in the tender 
notice is the approximate requirement for one 
year. Based on the actual requirement of this lab , 
supply orders will be issued and accordingly the 
materials have to be supplied within the 
specified time limit. The tender rate quoted 

should be applicable upto 31 -3-2012 . 
7. Samples (Where ever applicable), brochures and 

credentials/list of clients should be provided . For 
chemicals, samples may be provided 2 weeks in 
advance (earlier the better ) of the date of 

opening of tender. 
8 . Warranty period should be clearly specified in 

the tender. 


E . M . D . — 1 % of each quoted item . 
Cost of tender form - ^ 500 + 4 % VAT . 
Additional copy - ` 300 + 4 % VAT. 


9 . If tender is confirmed , tenderer will have to 

execute a contract bond on Kerala State Stamp 
Paper worth , 100 . And deposit a security 
amount of 5 % of the contract amount, before 
the supply of articles as specified in the supply 
order. 


The tenders should be superscribed “ Supply of 
packing materials , machinery vide item No............ for State 
Bio Control Laboratory, Mannuthy ” and addressed to the 
Deputy Director of Agriculture , State Bio Control 
Laboratory, Mannuthy , Thrissur-680 651 so as to reach at 
this office on or before 16 - 12 -2011, 2 p. m . 


10 . The required articles should be supplied within 

the time limit specified in the supply order. 
Otherwise the order will stand cancelled . 


1. Tenders will be opened on 16 - 12 - 2011 at 

3 p . m . in the presence of tenderers or their 
authorized representatives who may be present at 
that time. 


If any deviation from the above terms and conditions 
is noticed in your offer, the tender is liable to be rejected . 
Additional details can be had from the office of the 
undersigned during the office hours on all working days . 
All rules and regulations applicable to Government tender 
will be applicable to this tender also . 


2 . Late tenders will not be accepted . 


(2 ) 


സംസ്ഥാന ബയോകൺട്രോൾ ലാബ്, മണ്ണുത്തിയിലേക്ക് 
ആവശ്യമായ താഴെപ്പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതി 
നാവശ്യമായ സീലുവച്ച ടെണ്ടറുകൾ ( പ്രത്യേകം കവറുകൾ 
ക്കുള്ളിൽ) ക്ഷണിച്ചുകൊള്ളുന്നു . 
ഇനം നമ്പർ പാക്കിങ് മെറ്റീരിയൽസ് 


ഇനം 


ക്രമ 
നമ്പർ 


ഏകദേശ 
അളവ് 
(എണ്ണം) 


1 


12000 


കൺട്രോളർ, ബോട്ടിൽ കൗണ്ടർ, വാക്വം 
ഉപയോഗിച്ചുള്ള ലേബൽ പിക് അപ്പ്, 
സുരക്ഷയ്ക്കായി മെഷീൻ നിർത്തുന്നതിനും 
പശയും ലേബലും ലാഭിക്കു ന്നതും 
എച്ച്. റ്റി.- ൽ പ്രവർത്തിക്കുന്നതും ടേൺ 
ടേബിളും കൺവെയറോടുകൂടിയതുമായിരി 
ക്കണം. പരമാവധി നീളം 8 അടിയും 
വീതി 4 അടിയുമായിരിക്കണം. ലേബൽ 
വലുപ്പം 150 - 250 എം . എം . നീളവും വീതി 
50 -150 എം . എം ., ബോട്ടിലിന്റെ വ്യാസം 
50 - 100 എം . എം . 

മെഷീന് ഒരു വർഷം മാറ്റിത്തരുന്ന 
വാറന്റി ഉണ്ടായിരിക്കേണ്ടതും എച്ച്. റ്റി. 
സപ്പെയിൽ പ്രവർത്തിക്കുന്നതുമായിരിക്കണം. 

- സമഗ്രമായ വാർഷിക അറ്റകുറ്റപ്പണി 
( സ്പെയർ പാർട്ട്സും കൂലിയും ഉൾപ്പെടെ) 
യുടെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള 
തുകയും പ്രത്യേകം വേർതിരിച്ച് 
കാണിക്കേണ്ടതാണ്. 
ഡ ഇങ്ക് കോഡിങ് മെഷീൻ 

ഡ ഇങ്ക് കോഡിങ് മെഷീൻ- പോളിത്തീൻ 
കവറിലും പ്രിന്റഡ് പേപ്പർ ലേബലുകൾ 
മുതലായവയിൽ ഉപയോഗിക്കാവുന്നതുമായി 
രിക്കണം. ശരാശരി സ്പീഡ് 100- 200 എണ്ണം/ 
മിനിറ്റ്. ഇതിൽ പ്രീസെറ്റ്കൗണ്ടർഉണ്ടായിരി 
ക്കേണ്ടതും 5 വരി (10- 15 ക്യാരക്ടർ വരി) 
പ്രിന്റ് ചെയ്യുന്നതുമായിരിക്കണം. ഒബ്ജക്ട് 
വലുപ്പം 50 -500 എം . എം . നീളം, വീതി 
15 -200 എം . എം . 

മെഷീന് ഒരു വർഷം മാറ്റി തരുന്ന 
വാറന്റി ഉണ്ടായിരിക്കേണ്ടതും എച്ച്. റ്റി. 
സയിൽ പ്രവർത്തിക്കുന്നതുമായിരിക്കണം. 

സമഗ്രമായ വാർഷിക അറ്റകുറ്റപ്പണി 
( പെയർ പാർട്ട്സും കൂലിയും ഉൾപ്പെടെ) 
യുടെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള 
തുകയും പ്രത്യേകം വേർതിരിച്ച് 
കാണിക്കേണ്ടതാണ്. 


പ്രിന്റ് പേപ്പർ കാർട്ടൺ 
5 യെ കോറുഗേറ്റഡ് കാർട്ടൺ പെട്ടികൾ 
ഒറ്റനിറത്തിൽ അച്ചടിച്ചത്. വലിപ്പം 41.5X37.5X17.5 

സെ . മീ., കുറഞ്ഞ തൂക്കം 760 gsm 20 
പാക്കറ്റ് (1 kg . വീതമുള്ളത്) കൊള്ളുന്നത്. 
ഒന്നാമത്തേയും 5-ാമത്തെ സ്റ്റെയും പ്ലെയിൻ 
ഓരോന്നും 200 gsm . രണ്ടാംമത്തേയും 
നാലാമത്തേയും പ്പെ ഫ്ളൂട്ടഡ്, ഓരോന്നും 
120 gsm . മൂന്നാമത്തെ പ്ലെ 120 gsm 
പ്ലെയിൻ, ബേസ്റ്റിങ് ശക്തി 10kg/cm2 
(കുറഞ്ഞത്). നല്ലപോലെ ഒട്ടിച്ച്ഉണക്കിയതും 
കത്തികൊണ്ടുള്ള കീറലില്ലാത്തതുമായിരിക്കണം. 
ടെണ്ടറിനോടൊപ്പം സാമ്പിളും (10 cmX10 cm 
വലുപ്പമുള്ളത്) നൽകണം. 
പ്ലാസ്റ്റിക് ബോട്ടിൽ (250 ml) 
പ്ലാസ്റ്റിക് ബോട്ടിൽ ( HDPE ) 250 ml സ 
ക്യാപ്പോടുകൂടിയത്. വെർജിൻ പ്ലാസ്റ്റിക്കിൽ 
നിർമ്മിച്ചത്. കുറഞ്ഞ തൂക്കം 30 -35 ഗ്രാം / 
ബോട്ടിൽ, പൊക്കം 13 -15 സെ . മീ ., വ്യാസം 
5-6 സെ . മീ., വായ വ്യാസം 2 - 3 സെ . മീ . 
കഴുത്തിന്റെ നീളം 1.5- 2.5 സെ . മീ . സുതാര്യ 
മല്ലാത്ത വെള്ള ബോട്ടിലും പച്ചപുറം സ് 
ക്യാപ്പുംഉള്ളിൽവെള്ളക്യാപ്പോടു കൂടിയത്. 
ഒരേ എണ്ണത്തിലുള്ള 200 - 250 ബോട്ടിൽ 
അടങ്ങുന്ന സീൽ ചെയ്ത പാക്കറ്റുകളിൽ 
സപ്ലെ ചെയ്യണം. 


2 


2 


40000 


നിരതദ്രവ്യം- ക്വാട്ടു ചെയ്യുന്ന തുകയുടെ 1 % വീതം. 
ഫോറം വില - 1, 500 + വാററ് 4 %. 
കൂടുതൽ കോപ്പിക്ക് - 800 + വാററ് 4 %. 


ഇനം നമ്പർ - മെഷിനറി 


ഇനം 


കമ 
നമ്പർ 


ഏകദേശ 
അളവ് 
(എണ്ണം) 


നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ 1 % വീതം. 
ഫോറം വില - 500 + വാററ് 4 %. 
കൂടുതൽ കോപ്പിക്ക് - 300 + വാററ് 4 %. 

ദർഘാസുകൾ മുദ്രവച്ച കവറുകൾക്കുള്ളിൽ, കവറിനു 
പുറത്ത് ഇനം നമ്പർ, പേരു വിവരം എന്നിവ രേഖപ്പെടുത്തി 
കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന ബയോകൺട്രോൾ 
ലാബ്, മണ്ണുത്തി എന്ന വിലാസത്തിൽ 16 - 12 -2011 ഉച്ചയ്ക്ക് 
2 മണിക്കു മുമ്പായി കിട്ടത്തക്കവിധത്തിൽ അയയ്ക്കേണ്ടതാണ്. 


( 1) 


( 2 ) 


ഓട്ടോമാറ്റിക് ബോട്ടിൽ ലേബലിങ് മെഷീൻ 
(കൺവെയറോടുകൂടിയത്) 
ഓട്ടോമാറ്റിക് റൗണ്ട് ബോട്ടിൽ വെറ്റ് മൂ 
ലേബലിങ് മെഷീൻ എസ് എസ് 304 
ഫിനിഷുള്ളത്. മിനിറ്റിൽ കുറഞ്ഞത് 100 
ബോട്ടിൽ ലേബൽ ചെയ്യുന്നത്. സ്പീഡ് 


1. ദർഘാസുകൾ 16 - 12 - 2011 ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 

അവിടെ സന്നിഹിത രാകുന്ന ദർഘാസ് സമർപ്പി 
ച്ചവരുടേയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ ബി.296 / 2011. 


2011 ഒക്ടോബർ 27. 


2 . നിശ്ചിത സമയ പരിധി ക്കു ശേഷം ലഭി ക്കു ന്ന 
ദർഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 

പരിഗണിക്കുന്നതല്ല. 
3. ദർഘാസുകൾ 16 - 12 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ 

നൽകുന്നതാണ്. ദർഘാസ് വില പണമായിട്ടോ മണി 
ഓർഡർ ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് വില തിരിച്ചു ലഭിക്കുന്നതല്ല . ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ദർഘാസ് നമ്പർ, തീയതി, ഇനം, നമ്പർ എന്നിവ 
ദർഘാസിനുള്ള അപേക്ഷയിൽ കാണിക്കേണ്ടതാണ്. 
ദർഘാസിനൊടൊപ്പം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, 
സംസ്ഥാന ബയോകൺട്രോളർ ലാബ്, മണ്ണുത്തി, 
എന്ന പേരിൽ തൃശ്ശൂരിൽ മാറാവുന്ന 1 ശതമാനം 
നിര തദവ്യം ഡിമാന്റ് ഡാഫ് റ്റും - 100 
വിലയുള്ള കേരള സർക്കാർ മുദ്രപ്രതത്തിൽ പ്രാഥമിക 
കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


5 . 


ഓരോ ഇനം സാധനങ്ങൾക്കും എല്ലാ നികുതികളു 
മടക്കമുള്ള വില ഓരോ യൂണിറ്റിനായി പ്രത്യേകം 
രേഖപ്പെടുത്തേണ്ടതാണ്. ഈ തുകയ്ക്ക് പുറമേ മറ്റ് 
യാതൊരു നികു തി കളോ ചാർജ്ജുകളോ 
അനുവദിക്കുന്നതല്ല. 
ഉപയോഗസാധനങ്ങളുടെ അളവുകൾ പരസ്യം ചെയ്തി 
രി ക്കു ന്നത് ഒരു വർഷത്തെ യ് ക്ക് ആവ ശ്യ മായ 
ഏകദേശ അളവാണ്. ലാബിലെ ആവശ്യമനുസരിച്ച് 
സപ്ലേ ഓർഡർ നൽകുന്ന മുറയ്ക്ക്, പറയുന്ന 
കാലാവധിക്കുള്ളിൽ സപ്ലെ നൽകേണ്ടതാണ്. നിരക്ക് 
31 - 3 - 2012 വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതാണ്. 


നെല്ലിയാംപതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലെ ആന്തൂറിയം പന്തലിലേക്ക് ആവശ്യമായ നാലാം 
തരം ഓട് ( Tiles) വാങ്ങുന്നതിലേക്ക് അംഗീകൃത വിതരണക്കാ 
രിൽനിന്നും മത്സര സ്വഭാവമുള്ളമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - - 1,50,000. 

ദർഘാസ് പ്രമാണങ്ങൾ 12 - 12 - 2011 പകൽ 1 മണിവരെ 
- 400 -ം നികുതിയും അടച്ച് അപേക്ഷിക്കുന്നവർക്ക് ഈ 
ഓഫീസിൽ നിന്നും വിത രണം ചെയ്യു ന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ 12 - 12 - 2011, 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം പകൽ 3 മണിക്ക് (അന്നേ ദിവസം അവധി 
യായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം) അപ്പോൾ ഹാജരായി 
ട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖ പ്പെ ടു ത്തി യിരിക്കുന്ന ദർഘാസ് 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി സ്ഥിരപ്പെടു 
ത്തുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം - 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി ഉള്ള 
ടക്കം ചെയ്തിരിക്കണം. ദർഘാസ് ഉള്ളടക്കം ചെയ്ത കവറിനു 
മുകളിൽ “ നാലാംതരം ഓട് ( Tiles) ” സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതിയിരിക്കണം. ദർഘാസിൽ നികുതി 
അടക്കം ഒരു ഓടിന്റെ വില പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 

ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 10 
ദിവസത്തിനകം “ നാലാംതരം ഓട് ( Tiles) ” സ്വന്തം ചെലവിൽ 
ഫാമിൽ എത്തിച്ചു തരണ്ടേതാണ്. ആയതിനു വിപരീതമായി 
പ്രവർത്തിച്ച് സർക്കാരിന് എന്തെങ്കിലും നഷ്ടത്തിനിടവരുത്തി 
യാൽ ടി നഷ്ടം ദർഘാസുകാരനിൽനിന്നും റവന്യൂ റിക്കവറി 
ആക്ടിൻപ്രകാരം വസൂലാക്കുന്നതാണ്. 


7 . സാ ധ ന ങ്ങ ളുടെ സാമ്പിളു കൾ, ബാഷറുകൾ, 

ക്ലയന്റ് സ് വിവരം മുതലായവ നൽകേണ്ടതാണ്. 


8 . ഓരോ ഇന ത്തിന്റെ യും വാറണ്ടി കാലാ വധി 

ദർഘാസിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
9. ദർഘാസ് സ്വീകരിക്കുന്നപക്ഷം സപ്ലേഓർഡർ 
നൽകുന്ന മുറയ്ക്ക്, പറയുന്ന കാലാവധിക്കുള്ളിൽ 5 
ശ ത മാനം സക രിറ്റി ഡെപ്പോ സിറ്റും - 100 
വിലയുള്ള കേരള സർക്കാർ മുദ്രപത ത്തിൽ 
കോൺടാക്റ്റ് കരാർപ്രതവും നൽകേണ്ടതാണ്. 


സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
| പ്രവർത്തി സമയങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നും അറിയാവു 
ന്നതാണ്. 


നമ്പർ ബി .300 / 2011. 


2011 നവംബർ 4. 


10. സപ്ലേഓർഡർ നൽകുന്ന മുറയ്ക്ക്, പറയുന്ന 

കാലാ വധിക്കു ള്ളിൽ സപ്ലെനൽ കേ ണ്ട താ ണ് . 
അല്ലാത്തപക്ഷം സപ്ലേ ഓർഡർ റദ്ദാക്കിയതായി 
കണക്കാക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കു 
ന്നതുമാണ്. 


മേൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിരുദ്ധമായവ രേഖപ്പെടു 
ത്തിയാൽ അത്തരം ദർഘാസ് തള്ളികളയപ്പെടാം. കൂടുതൽ 
വിവ ര ങ്ങൾക്ക് ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിനങ്ങളിലും പ്രവൃത്തി സമയത്ത് അറിയാവുന്നതാണ്. സർക്കാർ 
ദർഘാസിന് ബാധകമായ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


- നെല്ലിയാംപതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലെ പഴസംസ്കരണ ശാലയിലേക്ക് ആവശ്യമായ Dry Ink 
Coding Machine ( For Labels) എത്തിച്ചു തരുന്നതിന് തയ്യാറു 
ള്ളവരിൽ നിന്നും മൽസരസ്വഭാവമുളള മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം-- - 1,200 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 300 + വാറ്റ് 12.5 %. 

സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള കാലാവധി - ഉത്തരവ് 
നൽകി 7 ദിവസത്തിനകം. 


State Bio Control Lab ., 

Mannuthy P . 0 ., 
Thrissur- 680 651. 


(Sd.) 
Deputy Director of 

Agriculture. 


ദർഘാസ് പ്രമാണങ്ങൾ 4 - 11- 2011 രാവിലെ 10 മണി മുതൽ 
21-12 - 2011 പകൽ 1 മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ ഈ 
ഓഫീസിൽനിന്നും വിതരണം ചെയ്യു ന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ 21 - 12 - 2011, 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം പകൽ 3 മണിക്ക് (അന്നേദിവസം അവധിയായാൽ 


തൊട്ടടുത്ത പ്രവൃത്തി ദിവസം) അപ്പോൾ ഹാജരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ടെണ്ടറുകാരന് 
മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി സ്ഥിരപ്പെടു 
ത്തുന്നതുമാണ്. ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരസിക്കു 
വാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്തിരിക്കണം. 


സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


( 3 ) 


നമ്പർ ബി . 302 / 2011. 


2011 നവംബർ 8. 


-- നെല്ലിയാംപതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലേക്ക് ആവശ്യമായ ചകിരിച്ചോറ്കമ്പോസ്റ്റ് എത്തിച്ചു തരു 
ന്ന തിന് തയ്യാ റു ള്ള വരിൽനിന്നും മൽസ ര സ്വഭാ വമുളള 
മുദ്രവെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽതുക - " 2,00,000. 


നിരതദ്രവ്യം-- - 2,000 . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 600 + വാറ്റ് 12 .5 %. 

സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള കാലാവധി - ഉത്തരവ് 
നൽകി 7 ദിവസത്തിനകം. 


- ദർഘാസ് പ്രമാണങ്ങൾ 8 -11 -2011 രാവിലെ 10 മണി മുതൽ 
23 - 12 -2011 പകൽ 1 മണി വരെ പ്രവൃത്തി സമയങ്ങളിൽ ഈ 
ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതും ടെണ്ടറിനോടൊപ്പം 
ഫാം സൂപ്രണ്ടിന് എസ്. ബി. ടി .യുടെ നെന്മാറ ശാഖയിൽ 
മാറത്തക്ക വിധം - 2,000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം 
ചെയ്യേണ്ടതുമാണ്. പൂരിപ്പിച്ച് ദർഘാസുകൾ 23 - 12 - 2011 പകൽ 2 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 3 മണിക്ക് 
(അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം) 
അപ്പോൾ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരി 
ക്കുന്ന ടെണ്ടറുകാരന് മേലധികാരിയുടെ അംഗീകാരത്തിന് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ടെണ്ടറിൽ ഒരു 
കിലോഗ്രാം ചകരിച്ചോറ് കമ്പോസ്റ്റിന്റെ വില രേഖപ്പെടുത്തേണ്ട 
താണ്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് വാങ്ങുന്നവാനുള്ള ടെണ്ടർ 
എന്ന് കവറിന് പുറത്ത് എഴുതേണ്ടതാണ്. ദർഘാസുകൾ 
കാരണം കാണിക്കാതെ നിരസിക്കു വാനോ മാററി വയ്ക്ക 
വാനോഉള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
- 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. 

- സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , നെല്ലിയാംപതി, 
പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


